Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No. 021. MMIO 
KL / TV (N )/12 /2006 -2008 


NMENT 
Sira 
X 


TOF KE 
a Tea 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIII 
beijo 53 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


14th October 2008 
2008 6658906216 14 
22nd Aswina 1930 
1930 BocoMo 22 


നമ്പർ 


PART III 
Marine Department 


TENDER NOTICE 
No . D2- 2921 /2008 /SE . 22nd September 2008 . 

Competitive tenders in sealed covers superscribing 
the name of works are invited by the undersigned 
for and on behalf of the Governor of Kerala 
from Registered Contractors by Registered /Speed 
Post . 

Si. . Tender No . and Name E . M . D . 
No . 

of work with P . A . C . 


Rs . 


Date and time of sale of tender forms - From 

10 - 10 - 2008 to 17-10-2008 up to 1p . m . 
Last date and time of receipt of tenders - 

21 - 10 - 2008 at 3 p . m . 
Date and time of opening of tenders - 21- 10 -2008 

at 3. 30 p . m . 
Period of completion — 12 months for Sl. Nos. 1 , 2 

and 4 months for Sl . No . 3 . 
Class of Registration - A Class for Sl. No . 1 , 2 

and B and above Class for Sl. No . 3 . 
Name of Division through which the work is 

executed - Harbour Engineering Division , 
Kollam for Sl.No. 1, 2 , Harbour Engineering 

Division , Thiruvananthapuram . for Sl. No. 3. 
All rules regarding tenders in Public Works 
Department and Harbour Engineering Department 
will be applicable to this tender also . Further details 
can be had from this Office on all working days . 


24 /HESC / 2008 - 09 - TRP 

Construction of a Bridge 
connecting Puthenthuruth to 
Cheek kamthuruth in Sakthiku 

langara Village - Rs . 80 ,00 ,000 
25 /HESC /2008 - 09 - TRP 

Construction of a Bridge conne 
cting Neeleswaram Thoppu to 
Kumbalachira in Neendakara 

Panchayath - Rs. 83, 00 ,000 
26 /HESC / 2008 -09 ADAK 

Construction of compound wall 
around Odayam Hatchery site 
Rs. 31, 75 ,411 


50 ,000 


50 ,000 


50 ,000 


Cost of tender form - Rs . 2 ,000 + VAT for 

Sl . Nos . 1 , 2 and Rs. 1 , 000 + VAT for 
Sl . No . 3 . 


a0 ô ô ông ô n 1 m 1 o o o o º olong . 
Batomowe my w me loon ng 61m , 
തിരുവനന്തപുരം കേരള ഗ വ ർ ണ ർ ന ത ദ വ ണ്ട 1 


ദർഘാസ് പരസ്യം 


താം പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകത കരാറു 
കാരിൽനിന്നും 
മുവച്ച ദർഘാസുകൾ രജിസ്റ്റർഡ 
സ്പീഡ് തപാലിൽ കണിച്ചുകൊളളുന്നു . 


( കമ 
നമ്പർ 


- ദർഘാസ് നമ്പരും 
പത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 

വ്യം 
രുപ 


2 


24 ) എച്ച് . ഇ . എസ് സി . 2008- 09 

ടി , ആർ . പി , ശക്തികുളങ്ങര 
വില്ലേജിൽപുത്തൻതുരുത്തിനേയും 
ചീക്കാംതുരുത്തിനേയും തമ്മിൽ 
ബന്ധിപ്പിക്കുന്ന പാലത്തിൻറ 

നിർമ്മാണം - രൂപ 80 , 00, 000 50 , 000 
25 എച്ച് . ഇ . എസ് . സി . 2008 - 09 

ടി , ആർ, പി . നീണ്ടകര പഞ്ചായ 
ത്തിൽ നിലേശ്വരം തോപ്പിനേയും 
കുമ്പോളച്ചിറയേയും ത യി ൽ 
ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ 

നിർമ്മാണം രൂപ 83 , 00 ,000 50 ,000 
26 / എച്ച് . ഇ . എസ് . സി . 2008 - 09 
അഡാക്ക് . ഓടയം ഹാച്ചറി 

സൈററിന് ചു റ മ തി ൽ 
നിർമ്മാണം - രൂപ 31 , 75, 411 50, 000 


3 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- നും 

2 - നും രൂപ 2 , 000 + മൂ ല്യ വ ർ ദ ധി ത 
നികുതി. ( കമനമ്പർ 3 - ന് രൂപ 1 , 000 + മൂല്യ 

വർദ്ധിത നികുതി. 
ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 

10- 10- 2008 മുതൽ 17 -10 -2008 ഉച്ചയ്ക്ക് 

1 മണി വരെ. 
ദർഘാസ് പ്രമാണങ്ങൾ ലറിക്കേണ്ട അവസാന 

തീയതിയും സമയവും 21 - 10- 2008 , 

വൈകുന്നേരം 3 മണി വരെ. 
ദർഘാസം തുറക്കുന്ന തീയതിയും സമയവും 

21 -10 -2008 വൈകുന്നേരം 3. 30 മണി. 
പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി - 

കമനമ്പർ 1 - നും 2 - നും 12 മാസം, ( ക്രമനമ്പർ 
3 - ന് 4 മാസം. 
കരാറുകാരന്റെ ക്ലാസ് - കമനമ്പർ 1 - നും 2 - നും 

എ ക്ലാസ്, ( ക്രമനമ്പർ 3- ന് ബി യും 
അതിനു മുകളിലും 
പ്രവൃത്തിചെയ്യുന്ന ഡിവിഷൻ കമനമ്പർ 1 - നും 

2 - നും ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
- കൊല്ലം. ( കമനമ്പർ 3 - ന് ഫാർബർ എഞ്ചി 

നീയറിംഗ് ഡിവിഷൻ, തിരുവനന്തപുരം. 
ദർഘാസ് സംബന്ധിച്ചുളള കേരള പൊതു 
മരാമത്ത് വകുപ്പിൻറയും തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പിൻറയും എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് റദ്ദ 
ചെയ്യാനാ മാററിവയ്ക്കാനോ ഉളള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവർത്തികളെപ്പറ്റിയുളള 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടേ 
ണ്ടതാണ്. 


നമ്പർ ഡി5- 105/ 2008/ ഇ . 2008 സെപ്റ റംബർ 22 . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് 
എ ബി നീ യ ർ , ഹാ ർ ബ ർ എ ബി നീ യ റിം ഗ് 
തിരുവനന്തപുരം ഡിവിഷൻ, വിഴിഞ്ഞം താഴെപ്പറയുന്ന 
പ്രവൃത്തികൾക്കുവേണ്ടി അംഗീകത കരാറുകാരിൽ 
നിന്നുംമുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 
കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പവ്യത്തിയുടെ പേരും 

(ദവ്യം 
അടങ്കൽ തുകയും 

രൂപ 
- 1 8 / 2008 - 09 - അഡാക്ക് - ഓടയം 

ഹാച്ചറി ഇൻടേക്ക് സിസ്ററത്തിൽ 
റിംഗ് വെൽ വാർക്കുന്ന പദ്ധത്തി 

(പുനർ ദർഘാസ്) - രൂപ 3 , 03 , 776 7,600 
2 9 2008 - 09 - ആഴാകുളത്ത് 

പുതുക്കിപണിഞ്ഞ ഡി 3 & ഡി4 
ക്വാർട്ടേഴ്സുകളുടെ വൈദ്യുതീ 
കരണം (പുന: ർ ദർഘാസ്) 
രൂപ 37 , 410 

950 
3 10/ 2 /2008- 09 - ആഴാകുളത്ത് 

പുതുക്കിപണിഞ്ഞ ഡി5 & ഡി 
ക്വാർട്ടേഴ്* സുകളുടെ വൈദ്യുതീ 
കരണം (പുനദ് ദർഘാസ്) 
രൂപ 37, 410 

95 
11 / ഇള /2008 -09 മുതലപ്പൊഴി മ ൽസ്യ 

ബന്ധന തുറമുഖം താഴംപളളി 
യിലെ ഗാർഡ് സ്റേറാൺ 
സ്ഥാപിക്കലും ഗൗണ് 
ലവലിംഗ് ജോലികളും 
രൂപ 3 ,29, 098 

8,250 
ദർഘാസ പ്രമാണത്തിന്റെ വില : 

അസ്സ ൽ - കമനമ്പർ 1 - നും 4 - നും രൂപ 
400 + നികുതി, ( കമനമ്പർ 2 - നും 3- നും 
രൂപ 150 + നികുതി, 
പകർപ്പ് ( ക്രമനമ്പർ 1- നും 4 - നും രൂപ 200 + 
നികുതി, കമനമ്പർ 2 - നും 3 - നും 
രൂപ 75 + നികുതി. 
ദർഘാസ് പ്രമാണം വിതരണംചെയ്യുന്ന തീയതിയും 

സമയവും - 13 - 10 - 2008 മുതൽ 21 - 10 - 2008 : 

ഉച്ചയ്ക്ക് 12 മണി വരെ, 
ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന 

ത ി യ ത ി യും സ മ യ വും - 21 - 10 -2008 . 

വൈകുന്നേരം 3 മണി വരെ. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവു 

21 - 10 - 2008 വൈകുന്നേരം 3 . 30 മണിക്ക്. 
കരാറുകാരന്റെ തരംതിരിവ് ( ക്രമനമ്പർ 1 - നും 

4 - നും ഡി യും അതിനു മുകളിലും, കമ 
നമ്പർ 2 - നും 3 - നും ( ഇലക്ടിക്കൽ) ഡി യും 

അതിനു മുകളിലും . 
( പ്രവൃത്തിയുടെ കാലാവധി - കമനമ്പർ 1 - ന് 

3 മാസം, കമനമ്പർ 4 - ന് 2 മാസം. മററുളള . 

വയ് ക്ക് 2 ആഴ്ച . 
ദർഘാസ് സംബന്ധിച്ചുളള പൊതുമരാമത്ത് 
വകുപ്പിൻറയും ഹ ാ ർ ബ ർ എഞ്ചിനീയറിംഗ് 
വകുപ്പിന്റെയും എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാ .. കമാണ്. കാരണം കൂടാതെ ദർഘാസ് റ8°ദു , 
- ചെയ്യുവാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത 
മ രണ് . മേൽ പ്രസ്താവിച്ചിരിക്കുന്ന പ്രവ്യത്തിയെ 


Office of the Superintending 
Engineer , Harbour Engineering 
South Circle , Kamaleswaram , 
Manacaud P . O . , 
Thiruvananthapuram -695 009 , 
Phone: 0471- 259050 . 


- Sd.), 
Executive Engineer 
in full addl. charge of 

Superintending 

Engineer . 


പററിയുളള കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 
ബന്ധപ്പെടാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
ദർ ഘാസ് ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
പക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് 
ദിവസമായിരിക്കുന്നതാണ്. 


TENDER NOTICE 
No . D3- 4323 / 07/SE/ HECC . 17th September 2008 . 


എക്സിക്യൂട്ടീവ 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് • 
തിരുവനന്തപുരം ഡിവിഷൻ, 
വിഴിഞ്ഞം 


( ഒപ്പ് ) 
എ ക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ , 


The Superintending Engineer, Harbour 
Engineering Central Circle, Ernakulam for and on 
behalf of the Governor of Kerala invite competitive 
tenders in sealed covers for the following works froom 
Registered Contractors / Firmsof State P . W . D ., Irriga 
tion Department, Central Public Works Department 
and Port Trust through Registered post or Speed 
post . The tenders submitted through any courier 
service will not be considered . 


ടി . 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി1 - 106/2006/ഇഇ ( I) . 2008 സെപ്റ റംബർ 24 . 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കൊല്ലം താഴെ പറയുന്ന പ്രവൃത്തിക്ക് അംഗീകത 
കരാറുകാരിൽനിന്നുംമുവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . 


50 , 000 


50ാം 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും 

അടങ്കൽ തുകയും - 9 / 2008- 09 / ഇ - ററി. 
ആർ , പി . നീണ്ടകര പഞ്ചായത്തിലെ 
ജോയിൻറ് ജംഗ്ഷൻ മുതൽ നീണ്ടകര പാലം 
വരയുള്ള തീരദേശ റോഡിന്റെ നിർമ്മാണം 

രൂപ 12 , 51 , 198 . 
നിരതദ്രവ്യം - രൂപ 31 , 300 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 700 + 

വാററ് . 
ദർഘാസം ഫോറം വിൽക്കുന്ന തീയതിയും 

സമയവും - 16 - 10 - 2008 മുതൽ 24 - 10 - 2008 
- ഉച്ചയ്ക്ക് 1 മണിവരെ. 
ദർഘാസ പ്രമാണങ്ങൾ ലഭിക്കേണ്ട അവസാന 

തീയതിയും സമയവും - 24 -10 -208, 
- 3 . 30 മണിവരെ, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 

24- 10 - 2008 വൈകുന്നേരം 4 മണി, 
കരാറുകാരന്റെ ക്ലാസ് - സി ക്ളാസും 

. അതിനു മുകളിലും . 
പ്രവൃത്തിയുടെ കാലാവധി - 3 മാസം, 
ദർഘാസ് സംബന്ധിച്ച് കേരള പൊതുമരാമത്ത് 
വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ 
വകുപ്പിന്റെയും എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധക 
മാണ്. കാരണം കൂടാതെ ദർഘാസ് റദ°ദുചെയ്യാനോ 
മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടി 
രിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസ് തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണ 
വശാൽ അവധി ദിവസമാകുകയാണെങ്കിൽ തൊട്ടടുത്ത 
( പ്രവൃത്തിദിവസം ദർഘാസ് തുറക്കുന്നതാണ്. മേൽ 
പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികളെ സംബന്ധി 
ച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസുമായി 
ബന്ധപ്പെടാവുന്നതാണ്. 


Tender No. and Name of E . M . D . 
No . work with Probable 

- Rs. 
Amount of Contract 
29 2008 - 09 | HECC - TRP - 

Munambam Firshery Harbour 
Azhikode Fish Landing Centre 
in Thrissur District - - Construction 
of Wharf, Auction hall, Protection 
bund - Rs. 1 , 68, 00, 000 

| 50, 000 
- 2 30/ 2008- 09/ HECC - Dം . do . 

Construction of approach road 
and loading area 
Rs. 28,00, 000 

- 50 , 000 
- 3 31 / 2008 - 09 / HECC - TRP 

Construction of Valanjavazhi 
Fish Landing Centre in 
Alappuzha District (Re- tender) - 

Rs. 24,00 ,000 
- 32/ 2008 - 09/ HECC - TRP 

( Arattupuzha Special Package ) 
Reclamation bund at 
Valiyaz heekal side in Alappuzha 
District (Re- tender ) 
Rs. 30 , 00, 000 

50 ,000 
5 33 / 2008 - 09 / HECC - TRP - 

Construction of Chathanad 
Fish Landing Centre in 
Eaz hikara Panchayath in 
Ernakulam District (Re- tender ) — 
Rs. 40 , 00 , 000 

- 50, 000 
Cost of tender form - Rs. 2 ,000 + VAT for Sl. Nos. 

1 , 5 and Rs. 1,000 + VAT for all others. 
- Class of tenderer - A Class for Sl . Nos . 1 , 5 and 

B and above Class for Sl. Nos. 2, 3 and 

B Class for Sl. No . 4 , 
| Period of completion 6 months for Sl . Nos . 

1 , 4 and 5, 4 months for Sl . No. 2 and 

5 months for Sl. No. 3 . 
The tender forms can be had from the office of 
the undersigned on all working days from 15 - 10 - 2008 
upto 3 p . m . On 22- 10 - 2008 on application in writing , 
providing the eligibility and on payment of cost and 
VAT . Tenders for the work shall be submitted in sealed 
cover with superscription of the name of work on 
- or before 3 p . m . on 29 -10 - 2008 to the Superintending 
Engineer , Harbour Engineering Central Circle , 
Ernakulam - 18 . Tender that are received after 3 p .m 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ - ( ഒപ്പ് ) 
കാര്യാലയം, 

എക്സിക്യൂട്ടീവ് 
ഹാർബർ എഞ്ചിനീയറിംഗ് 

എഞ്ചിനീയർ, 
ഡിവിഷൻ, ആശാമം, കൊല്ലം- 2 


( 2 ) 


( 3 ) 


- 


4 


50, 000 


, on നി 


on 29 - 10 - 2008 Idue to postal delay or on any other 
reasons will not be considered . Department will not 

32 / 2008- 09 / എച്ച് . ഇ . സി . സി . - 
be responsible for any such delays . If the last date 

ററി ആർ പി - ആറാട്ടുപുഴ 
of receipt of tender happens to be a holiday, tender 

സ്പെഷ്യൽ പാക്കേജ്- ആലപ്പുഴ 
will be accepted upto 3 p . m . on the next working 

ജില്ലയിലെ വലിയഴീക്കൽ 
day . Preliminary Agreement signed in Kerala Stamp 

സൈഡിൽറിമേഷൻ ബണ്ടിൻറ 
Paper worth Rs. 50 and document for required 

നിർമ്മാണം (പുനർ ദർഘാസ്) 
E . M . D . pledged in favour of the Superintending 

രൂപ 30 ലക്ഷം 
Engineer , Harbour Engineering Central Circle , 

- 5 33/ 2008- 09 എച്ച് . ഇ , സി , സി . - 
Ernakulam - 18 are also to be submitted along with the 

ററിആർപി - എ റ ണാ കു ളം 
tender . The tender submitted without preliminary 

ജില്ലയിലെ ഏഴീക്കര പഞ്ചായ 
agreement and required E . M . D . will be rejected 

ത്തിലെ ചാത്തനാട് ഫിഷ 
outright . The tenders will be opened at 3 . 30 p . m . 

ലാൻറിംഗ് സെൻറർ നിർമ്മാണം 
on the last date of receipt of tender in the presence 

(പുനർ ദർഘാസ്) -- 
of tenderers /authorized agents present at the time . 

രൂപ 40 ലക്ഷം 

50, 000 
The firm period of the tender shall be 4 months from 
the date of opening of the tender . All the conditions 

. ദർഘാസ് ഫോറത്തിന്റെ വില - കുമനമ്പർ 1 - നും 
in the Kerala P . W . D . and all other conditions 

5 - നും രൂപൂ 2 ,000 +- 

മൂവ, നി ., മററുളളവയ്ക്ക് 
prevailing for consideration of tencers will be 

രൂപ 1 ,000 + മൂ .വനി, 
applicable to these tenders also , Government Order 

( പ്രവൃത്തി തീർക്കണ്ട കാലാവധി കമനമ്പർ 1 , 4 , 5 
No . ( Rt .) 255 / 2004 / F & PD dated 29 - 6 - 2004 and 

ഇവയ്ക്ക് 6 മാസം, ക്രമ നമ്പർ 2 - ന് 4 മാസം, 
allied orders will be applicable for these tenders . 

( ക്രമനമ്പർ 3- ന് 5 മാസം, 
The undersigned reserves the right to reject the 

കരാറുകാരന്റെ ക്ലാസ് - ( ക്രമനമ്പർ 1 - നും 5- നും 
application for issuance of tender forms and also be 

“ എ ക്ലാസ്, ( കമനമ്പർ 2- നും 3 - നും ബി 
submitted tender of any tenderer without assigning 

ക്ലാസും അതിനുമുകളിലും , കമനമ്പർ 4 - ന് 
any reason . 

" ബി ക്ലാസ്. 

ദർഘാസ് ഫോറങ്ങൾ തുറമുഖ എഞ്ചിനീയറിംഗ് 
- കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് 

വകുപ്പ്, മദ്ധ്യമേഖല , എറണാകുളം ഓഫീസിൽ 
എഞ്ചിനീയർ , ഹാ ർ ബ ർ എ ബി നീ യ റി ഗ് 

- നിന്നും 15 -10 - 2008 മുതൽ 22 -10- 2008 വൈകുന്നേരം 
മദ°ധ്യമേഖല , എറണാകുളം താഴെപ്പറയുന്ന പ്രവൃത്തി 

| 3 മണിവരെ ഒർ ഘാസ് ഫോറത്തിന്റെ വിലയും 
കൾക്കും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, 

- നികുതിയും . അടച്ച് യോഗ്യത തെളിയിക്കുന്ന 
ലവിഭവ വകുപ്പ്, കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്, 

രേഖകൾ ഹാജരാക്കി രേഖാമൂലം അപേക്ഷിച്ചാൽ 
പോർട്ട് ട്രസ്ററ് എന്നിവയിൽ രജിസ്ട്രേഷനുള്ള 

ലഭിക്കുന്നതാണ്. ( പ്രവൃത്തിക്കുള്ളദർഘാസ്, പ്രവൃത്തി 
കരാറുകാർ | സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 

യുടെ പേരും മററും കവറിൻറ്മുകളിൽ രേഖപ്പെടുത്തി 
മുദ്രവച്ച കവറുകളിൽ മൽസരസ്വഭാവമുള്ള ദർഘാ 

സിൽ ചെയ്ത 29 - 10 - 2008 - ന് വൈകുന്നേരം 3 
സുകൾ രജിസ്റർഡ് തപാൽ അഥവാ സ്പീഡ് 

മണിക്കു മുൻപായി രജിസ്റർഡ് തപാൽ അഥവാ 
പോസ്ററ് മുഖാന്തിരം ക്ഷ ണി ച്ചു കൊ ള്ളു ന്നു . 

സ്പീഡ് പോസ്റ്ററ മുഖേന എറണാകുളം ഹാർബർ 
കൊറിയർ സർവ്വീസുകൾ മുഖേന ലഭിക്കുന്ന 

എഞ്ചിനീയറിംഗ് വകുപ്പ് സെൻട്രൽ സർക്കിൾ 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ലഭിക്കത്തക്കവണ്ണം 
| ( കമ 

സമർപ്പിക്കേണ്ടതാണ്. അന്നേദിവസം വൈകുന്നേരം 3 
ദർ ഘാസ് നമ്പരും 

നിരത 

മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ , ആയത് തപാൽ 
നമ്പർ ( പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 

തകരാറമൂലം മoതെങ്കിലും കാരണവശാലാ 
അടങ്കൽ തുകയും 

ആയാലും സ്വീകരിക്കുന്നതല്ല . ഇങ്ങനെയുണ്ടാകുന്ന കാല 
| ( 3 ) 

താമസത്തിന് ഡിപ്പാർട്ടുമെൻറ് യാതൊരു കാരണ 

വശാലും ഉത്തരവാദിയായിരിക്കുന്നതല്ല . ദർഘാസ് 
29/ 2008- 09/ എച്ച് . ഇ . സി , സി . -- 

സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
ററി ആർ പി മുനമ്പം ഫിഷറി 

കാരണവശാൽ സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപി 
ഹാർബർ -തൃശ്ശൂർ ജില്ലയിലെ 

ക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം വൈകു 
അഴീക്കോട് മൽസ്യം കരയ് ക്ക് 

ന്നേരം 3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
അടുപ്പിക്കൽ കേന്ദ്രം, വാർഫ്, 

ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം 50 രൂപ വിലയുള്ള മു 
ആക്ഷൻ ഹാൾ , സംരക്ഷണ 

പ്രതത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേ 
ബണ്ട്എന്നിവയുടെ നിർമ്മാണം 

ണ്ടതും അതോടൊപ്പംതന്നെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ , 
രൂപ 1 , 68 , 00 , 000 

50,000 

ഹാർബർ എഞ്ചിനീയറിംഗ് സെൻട്രൽ സർക്കിൾ , 

എറണാകുളം, കൊച്ചി-18 എന്ന പേരിൽ ആവശ്യമായ 
2 30, 2008 -09/ എച്ച് . ഇ . സി . സി . - 

നിരതവ്യം നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ 
ററി ആർ പി _ മുനമ്പം ഫിഷറി 

അടക്കം ചെയ്യണ്ടതുമാണ്. അപ്രകാരം ചെയ്യാത്ത 
ഹാർബർ - തൃശ്ശൂർ ജില്ലയിലെ 

ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസുകൾ 
അഴീക്കോട് മൽസ്യം കരയ്ക്കടി 

സ്വീകരിക്കുന്നഅവസാന ദിവസം വൈകുന്നേരം 3 . 30 - ന് 
പ്പിക്കൽ കേന്ദ്രം, അപാച്ച 

ഹാജരുളള കരാറുകാരുടെയോ അവർ രേഖാമൂലം 
റോഡ്, ലോഡിംഗ് ഏരിയ 

അധികാരപ്പെടുത്തിയിട്ടുളള പ്രതിനിധികളുടെയോ 
നിർമ്മാണം - രൂപ 28 ലക്ഷം 50 ,000 സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
3 31 / 2008 - 09 / എച്ച് . ഇ , സി , സി . - 

ദർഘാസിന്റെം ഫേം പീരിയഡ ദർഘാസ് തുറക്കുന്ന 
ററി ആർ പി - ആലപ്പുഴ ജില്ലയിലെ 

ദിവസംമുതൽ 4 മാസം ആയിരിക്കും. കേരള പൊതു 
വ ള ം വ ഴി യി ൽ - ഫിഷ 

മരാമത്ത് വകുപ്പിലെ ദർഘാസ് സംബന്ധമായ എല്ലാ 
ലാ ൻറിം ഗ് സെ ൻറ റി ൻറ 

നിബന്ധനകളും ദർഘാസ് പരിഗണനയ്ക്കുള്ള മറ്റ് 
നിർമ്മാണം( പുനർ ദർഘാസ്) 

അനുബന്ധ ഉത്തരവുകളും ഈ ദർഘാസിനും ബാധക 
രൂപ 24 ലക്ഷം 

50, 000 മായിരിക്കും. സർക്കാർ ഉത്തരവ് (ആർ. ററി.) 255 / 2004/ 

എഫ് . ആൻറ് പി , ഡി . നമ്പരിലെ 29 -6 - 2004 - ലെ 


രുപ് 


( 2 ) 


സർക്കാർ ഉത്തരവും അനുബന്ധ ഉത്തരവുകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. ദർഘാസ് ഫോറ 
ങ്ങൾക്കുളള അപേക്ഷയോ പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന 
ദർഘാസ പ്രമാണങ്ങളോ യാതൊരു കാരണവും 
കാണിക്കാതെ തന്നെ നിരസിക്കുന്നതിനുള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 


ദർഘാസ് സമർപ്പിക്കുന്നതിനുളള അവസാന 

- തീയതിയും സമയവും - 22 - 10 - 2008 , 3 മണി. 
ലേലത്തീയതിയും സമയവും - 23 . 10 . 2008 , 

3 മണി, 
ലേലം നടത്തുന്ന സ്ഥലം പുതിയാപ്പ മത്സ്യ 

ബന്ധന തുറമുഖ പരിസരം. 


| ( Sd.) 
Superintending Engineer . 


Office of the 
Superintending Engineer , 
Harbour Engineering Central 
Circle , Ernakulam - 18 . 
Phone : 0484- 2395003 . 


ദർഘാസ്/ ലേലപ്പരസ്യം 
നമ്പർ ഏ4- 3250/ 2008 / ഇ . 2008 സെപ്റ റംബർ 20 . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഹാർബർ 
എഞ്ചിനീയറിംഗം " " ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പുതിയാപ്പ മത്സ്യബന്ധന തുറമുഖത്ത് 
നിന്നും ഒരുവർഷത്തേക്കും ഗെയിം കളക്ഷൻ 
വാർഫേജ്, ലാൻറിംഗ്, ബർത്തിംഗ് എന്നിവ പിരിക്കുന്ന 
തിനുളള അവകാശം ഏറെറടുത്തു നടത്തുന്നതിന 
(പ്രത്യേകം ആലേഖനം ചെയ്ത മുദ്രവച്ച കവറുകളിൽ 
മൽസര സ്വഭാവമുളള ദർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . ദർഘാസുകൾക്കുപുറമെ പരസ്യലേലവും 
നടത്തുന്നതാണ്. ദ ർ ഘാ സി ലോ | ല ല ത്തി ലോ 
ഏ തി ലാ ണ് കൂടിയ തുക വാ ഗം ഭാ നം ചെയ്യ 
പ്പെടുന്നത് ആ തുകയ്ക്ക് പ്രസ്തുത ആളുടെ 
പേരിൽ അ ം ഗ 1 ക മ ര ത്ത 1 നു വി ദ ധ യ മ റ യി 
അവകാശം ഉറപ്പിക്കുന്നതാണ്. അവകാശം ഉറപ്പിച്ച് 
കരാർ ഒപ്പിട്ടം ഏറെറടുക്കുന്ന തീയതി മുതൽ - ഒരു 
വർഷത്തേക്കായിരിക്കും നടത്തിപ്പിന്റെ കാലാവധി. 
ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ 25, 000 
രൂപയുടെ നിരതദ്രവ്യം (6 ഷ റി യി 8 ലാ ബാങ്കിലോ 
ഒടുക്കി കോഴിക്കോട് ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് 
പിൻവലിക്കാൻ അംഗീകാരം രേഖപ്പെടുത്തി സ്റ്റാമ്പ് 
ഒപ്പിട്ട രസീതുകൾ ദർഘാസിന് 1 ലേലത്തിന് 
മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം പണമായി 
സ്വീകരിക്കുന്നതല്ല . ദർഘാസിൽ പങ്കെടുക്കുന്നവർ 
ദർഘാസിനോടൊപ്രവം ലേലത്തിൽ പങ്കെടുക്കുന്നവർ 
ലേലത്തിന് മുൻപായും 50 രൂപ മുദ്രപ്പത്രത്തിൽ 
( പ്രാഥമിക കരാർ ഒപ്പിട്ട് നൽകേണ്ടതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുന്നവർ ലേലത്തിനുമുൻപ് ദർഘാസം ഫാറം 
വാങ്ങി അതിലെ നിബന്ധനകൾ വായിച്ച് ഒപ്പുവച്ച 
നൽകേണ്ടതാണ്. ഒരേ വ്യക്തിതന്നെ ദർഘാസിലും ലേല 
ത്തിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഫാറം 
വാങ്ങേണ്ടതും അത് പൂരിപ്പിച്ച് പ്രാഥമിക കരാറും 
25, 000 രൂപയുടെ നിരതദ്രവ്യവും പ്രത്യകം പ്രത്യകം 
രണ്ടു ഫാറത്താടൊപ്പവും ഉളളടക്കം ചെയ്യണ്ടതുമാണ്. 
(പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുക യും 

പുതിയാപ്പി മൽസ്യബന്ധന തുറമുഖത്തു 
നിന്നും ഒരു വർഷത്തേക്ക് ഗെയിറ് 
കളക്ഷൻ, വാർഫേജ്, ലാൻറിംഗ്, 
ബർത്തിംഗ് എന്നിവ പിരിക്കുന്നതിനുള 

അവകാശം. 
അടങ്കൽ തുക -രൂപ 13, 34 ,000 . 
നിരതദ്രവ്യം - രൂപ 25, 000 . 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 700 + 

12 . 69 % വാററ് . 


ദർഘാസ പ്രമാണങ്ങളുടെ വിശദവിവരങ്ങൾ 
കോഴിക്കോട് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പുതിയാപ്പയിലുളള 
കാര്യാലയത്തിൽനിന്നും 20 -10 - 2008 മുതൽ ദർഘാസ് 
സമർപ്പിക്കേണ്ടദിവസംഉച്ചയ്ക്ക് 12 മണിവരെദർഘാസ 
( പ്രമാണത്തിന്റെ വില രൊക്ക മായി ഒടുക്കി രേഖാമൂലം 
അപേക്ഷിച്ചാൽ നൽകുന്നതാണ്, ദർഘാസ് ലേലത്തിൽ 
പങ്കെടുക്കുന്നയാൾ പ്രത്യേകം പ്രത്യേകം പ്രമാണങ്ങൾ 
വാങ്ങേണ്ടതാണ്. സ്ഥലത്ത് വില്ലേജ് ഓഫീസർ 
നൽകുന്ന റസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ 
കാർഡ്യം ഇവയിലേതെങ്കിലും ഒന്ന് ഫാജരാക്കിയാൽ 
മാത്രമേ ദർഘാസ് ഫാറം നൽകുകയുള്ളു . നിശ്ചിത 
സമയത്തിനുശേഷം സമർപ്പിക്കുന്നതും നിശ്ചിത നിരത 
( വ്യം ഉളളടക്കം ചെയ്യാത്തതും ഒപ്പിട്ട ( പാഥമിക 
ഉടമ്പടി ഇല്ലാത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്ന 
തല . മേൽ അവകാശത്തിനായി പരസ്യലേലം താഴെ 
കൊടുത്തിരിക്കുന്ന പ്രകാരം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്നഉദ്യാഗ 
u°ഥനാ നടത്തുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ അന്നേദിവസം ഒരു മണിക്കുമുൻപ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിരതദ്രവ്യം അടച്ച് കൈപ്പററ ” രസീത് വാങ്ങേണ്ടതാണ് . 
പരസ്യലേലത്തിനുശേഷം ദർഘാസുകൾ തുറന്നു 
പരിശോധിക്കുന്നതാണ്. പ്രസ്തുത രസീത് നിശ്ചിത 
സമയത്തിനുമുൻപ് വാങ്ങാത്തവരെ ല ല ത്തിൽ 
പ മ മ ട പ്പി ക്ക ന ത ല്ല . ഈ ലേല ദർഘാസ് 
- കേരള സർക്കാരിന്റെ നിലവിലുളള എല്ലാ നിയമ 
ങ്ങൾക്കും നിബന്ധനകൾക്കും ഹാർബർ എഞ്ചിനീ 
യറിംഗ് വകുപ്പിൽ നിലവിലുളള ലേല ദർഘാസ് 
നിബന്ധനകൾക്കും ഈ നോട്ടീസ് പ്രകാരം നൽകി 
യിട്ടുള്ള നിബന്ധനകൾക്കും വിധേയമായിരിക്കും. 

- ലേലം/ക്വട്ടേഷൻ ഉറപ്പിച്ചുകിട്ടുന്ന ആൾ ലേലം 
ക്വട്ടേഷൻ - തുകയുടെ പകുതി അടച്ച് ഉടമ്പടി 
- ഒപ്പുവയ്ക്കേണ്ടതാണ്. അതോടൊപ്പം ശേഷിക്കുന്ന 
തുകയ്ക്ക് ( ബ്രിഡ് സെക്യൂരിററി കഴിച്ചുള്ളത്) ബാങ്ക് 
- ഗ്യാരണ്ടിയോ സോൾവൻസി യോ സമർപ്പിക്കേണ്ടതാണ്. 

ശേഷിക്കുന്ന ലേലം ക്വട്ടേഷൻ തുക രണ്ടു തുല്യ ഗഡു 
- ക്കളായി അവകാശം ഏറെറടുത്ത് 3 മാസം തികയുന്ന 
തിനുമുമ്പും 6 മാസം തികയുന്നതിനുമുമ്പും 
അടയ്ക്കേണ്ടതാണ് , തുക അടയ്ക്കുന്നതിൽ വീഴ്ച ച 
വരുത്തുന്നപക്ഷം 18 % നിരക്കിൽ പലിശ ഈടാ 
ക്കുന്നതാണ്. മേൽപ്പറഞ്ഞ ഒരു ഗഡു സംഖ്യ അടച്ചതിനു 
ശേഷം ബാക്കിയുള്ള തുകയ്ക്ക് തുല്യമായ ബാങ്ക് 
ഗ്യാരണ്ടി/ സോൾവെൻസി എന്നിവ അവകാശം ഏറെറടുത്ത 
ആൾ ഹാജരാക്കിയാൽ ആദ്യം സമർപ്പിച്ച ബാങ്ക 
ഗ്യാരണ്ടി സോൾവൻസി സർട്ടിഫിക്കററ് തിരികെ 
നൽകുന്നതാണ്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ , 


ഏക്സിക്യൂട്ടീവ 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, 
പി . ഒ , പുതിയങ്ങാടി , 
കോഴിക്കോട് 21 . 
( ഫോൺ: 0495 -2460340) . 


